Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12/12 -14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


- No. 


No . 


Vol. LVII 
വാല്യം 57 


THIRUVANANTHAPURAM , TUESDAY 

- തിരുവനന്തപുരം, ചൊവ 


27th March 2012 

2012 മാർച്ച് 27 
7th Chaithra 1934 
1934 ചൈതം 7 


13 


നമ്പർ 


PART III 
Forest Department 


( 1) 


(2 ) 


(3 ) 


അച്ചൻകോവിൽ ഡിവിഷൻ 

ദർഘാസ് പരസ്യം 


നമ്പർ ഡി - 500/ 2012. 

2012 മാർച്ച് 6. 
-- കേരള ഗവർണ്ണർക്കുവി അച്ചൻകോവിൽ ഡിവി ഷ ന 
ിൽ താഴെ പറയുന്ന പണികൾ ചെയ്യുന്ന തിനുവേിമത്സര 
സ്വഭാവമുള്ളതും മുദ്രവച്ചതുമായ ദർഘാസുകൾ അംഗീകൃത 
കരാറുകാർ ഏജൻസികൾ സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും 
2012 മാർച്ച് മാസം28 -ാം തീയതി ഉച്ചയ്ക്കുശേഷം 3. 30 മണിക്ക് 
മുമ്പായി രജിസ്റ്റേർഡ് തപാൽമുഖേന അച്ചൻ കോ വിൽ 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെഓഫീസിൽ ലഭിക്കത്തക്ക 
വിധം ക്ഷണിച്ചുകൊള്ളുന്നു . 


- 2 24/ 11 - 12 അച്ചൻകോവിൽഡിവിഷൻആഫീസ് 

തേക്ക്തടിയുടെ ഫ്രെയിമും 18മി. മീ. 
എം . ഡി. എഫ്- ഉം 8 മി . മീ . ഗ്ലാ ം 
ഉപയോഗിച്ച് 10 ക്യുബിക്കിളും ഒരു 
"L ഷേപ്പ് ക്യാബിനും പാർട്ടീഷനും 
നിർമ്മിച്ച് നവീ ക രി ക്കുക 
" 3.46389 ലക്ഷം 


8 , 700 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില - കമനമ്പർ 1 - ന് 
1,100 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 700 + വാറ്റ്. 


നിരതദ്രവ്യം 


ക്രമ ടെർ 
നമ്പർ നമ്പർ 
(1) ( 2) 


പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽതുകയും 


ദർഘാസ് ഫോറത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന 
- അ വ സാ ന തീയ തിയും സമയവും - 22 - 3 - 2012 , 
1 മണിവരെ. 


| ( 3 ) 


- ( 4 ) 


| 1 23 / 11 - 12 അച്ചൻകോവിൽ റെയിഞ്ചിൽ 

സൗത്ത് 
സെക്ഷനിൽ കോടമല 

തോടിന്കുറുകെ കോടമലയിൽ ഒരു 
കോൺക്രീറ്റ്ചെക്ക് ഡാം നിർമ്മിക്കുക - 
5.10 ലക്ഷം 

| 13, 000 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും -- 28- 3 - 2012, 3.30 മണി വരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 28 - 3- 2012, 
4 മണി. 


പകരം ദർഘാസ് തീയതിയും സമയവും - 30 - 3 - 2012 , 
3.30 മണി. 


228 


KERALA GAZETTE 


[PART III 


കരാറുകാരുടെ യോഗ്യത " ഡി ക്ലാ ം ഉപരിയും. 


ജോലി പൂർത്തിയാക്കേ കാലാവധി - 2 മാസം, 


TIMBER SALES DIVISION , KOTTAYAM 

AUCTION CUM TENDER NOTICE 
- No. TS2 -1061 / 2011 . 

- 2nd March 2012. 
The undermentioned quantity of timber kept in each 
timber depots under Timber Sales Division , Kottayam 
will be sold in public Auction -cum - Tender on the dates 
noted against each depot. The sale will be subject to the 
conditions notified in the Kerala Gazette No . 50 dated 
20 - 12 - 2011 by the Chief Conservator of Forests vide 
letter No. Pro .- 5 - 4668 / 11 dated 7 -12 - 2011 . Further details 
can be had from Timber Sales Division , Kottayam and 
corresponding depots during the working hours . 

EMD for timber — 10 ,000 . 
- Value of tender form - 200 + VAT. 


Depot 


Date 


ദർഘാഫോറം ആവശ്യമുള്ളകരാറുകാർ ഏജൻസികൾ 
സ്ഥാപ ന ങ്ങൾഅവരുടെതിരിച്ചറിയൽ രേഖ ഹാജരാക്കി 
യെങ്കിൽ മാത്രമേ ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുകയുള്ളൂ. 
ദർഘാസ് ഫോറത്തിനായി അതിന്റെ വില വിൽപ്പന നികുതിയടക്കം 
രൊക്കം പണമായി അടച്ച് രേഖാമൂലം അപേക്ഷിക്കേതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
തിരികെ നൽകുന്നതല്ല. ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം 
ചെയ്യുവാൻ പാടുള്ളത ല്ല . ദർഘാസ്( പമാ ണ ത്തോടൊപ്പം 
- 100 - ന്റെ മുദ്ര പ ത ത്തിൽ പ്രാഥമിക ഉടമ്പടി അടക്കം 
ചെയ്ത്തി രി ക്കേതാ ണ്. നിശ്ചിത നിര തദവ്യം അച്ചൻകോ 
വിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ പ്ലഡ്ജ് 
ചെയ്തതും പ്രവൃത്തിയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കേ 
തു മാ ണ് . മേൽപ്പറഞ്ഞ വ്യവ സ്ഥ കൾ പാലിക്കാ ത്തതും 
രജിസ്റ്റേർഡ് തപാൽ മുഖേന നിശ്ചിത സമയത്തിനുള്ളിൽ 
സമർപ്പിക്കാത്തതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
നിര ത ദ വ്യം അച്ചൻ കോ വിൽ ഡിവി ഷ ണൽ ഫോറ സ് 
ആഫീ സ റുടെ പേരിൽ പണ യ പ്പെ ടു ത്തിയ ബാങ്ക് 
ഡിമാന്റ് ഡാഫ്റ്റായോ സ്ഥിര നിക്ഷേ പമായോ നാഷ 
ണൽ സേവിംഗ് സ് സർട്ടിഫിക്കറ്റായോ ദർഘാ സി നോ 
ടൊപ്പം സമർപ്പിക്കേതാണ്. ദർഘാസുകൾ 28 - 3 - 2012 -ാം 
തീയതി ഉച്ചയ്ക്കുശേഷം 4 മണിക്ക് ഹാജരുള്ള കരാറു 
കാ രുടെ/ ഏജൻസി ക ളുടെ/ സ്ഥാപ ന ങ്ങ ളുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറന്ന് പരി ശോ ധി ക്കു ന്ന താ ണ് . ദർഘാസ് 
സ്വീക രിക്കുന്ന അ വ സാന ദിവസം പൊതു അവധി 
പ്രഖ്യാപിച്ചാൽ 30 -3 -2012 - ന് നിശ്ചിത സമയത്ത് ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 19 -8 - 1997 - ലെ 
കേരള സർക്കാർ ഉത്തരവ് നമ്പർ ജി . ഒ .( പി ) 84 / 97 / പി & റ്റി 
വ്യവ സ്ഥ കൾ ഉൾപ്പെടെ പൊതു മരാമത്ത് വകു പ്പിലെ 
ദർ ഘാ സിനെ സംബ ന്ധിച്ച എല്ലാ വ്യവ സ്ഥ കളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 


Class /Approximate Quantity 
Fire Teak Other 
wood 

species 
Nil 1.11M3 158.048M3 

( Various 
species) 


Thalakkodu 


20-4-2012 


കോട്ടയം ഗവൺമെന്റ് തടി വിൽപ്പന വിഭാഗത്തിന്റെ 
കീഴിലുള്ള ഡിപ്പോകളിലെ തടിയിനങ്ങൾ താഴെ പറയുന്ന 
തീയതി യിൽ 20 - 12 - 2011 - ലെ കേരള ഗസറ്റ് നമ്പർ 50 - ൽ 
ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്ററുടെ ( സംരക്ഷണം) 7 - 12 - 2011 -ാം 
തീയതിയിലെ പാ . 5 - 4668 / 11 -ാം നമ്പരായി പ്രസിദ്ധീകരി 
ച്ചിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമായി ദർഘാസ്/ ലേല 
വ്യവസ്ഥ പ്രകാരം വിൽക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ഈ 
ഓഫീസിലോ ഡിപ്പോ ഓഫീസുകളിലോ ബന്ധപ്പെതോണ്. 

നിരതദ്രവ്യം - 10,000. 
ദർഘാസ് ഫോറത്തിന്റെ വില 200 + വിൽപ്പന നികുതി. 


ഡിപ്പോ തീയതി 


- ഇനം/ഉദ്ദേശ അളവ് 
വിറക് മറ്റിനം തേക്ക് 
( MT ) ( ക്യു . മീ.) ( ക്യു . മീ .) 
ഇല്ല. 158. 048 m ? 1.11 m 

( വിവിധയിനം 
തടികൾ) 


തലക്കോട് 20 - 4 - 2012 


ഈ വിജ്ഞാ പനം വനം വകു പ്പിന്റെ ഔദ്യോഗിക 
വൈബ്സൈറ്റായ www. forest. kerala . gov.in - ൽ ലഭ്യമാണ്. 


( ഒപ്പ്) 

Divisional Forest Office , 
Timber Sales Division , 

( Sd.) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, ഡിവിഷണൽ ഫോറസ്റ്റ് Kottayam. 

Divisional Forest 
അച്ചൻകോവിൽ. 

ഓഫീസർ. 

Officer 
TIMBER SALES DIVISION , PALAKKAD 

TENDER - CUM - AUCTION SALE NOTICE 
No. TSP2 - 1462/ 2011. 

2nd March 2012 . 
It is hereby notified for the information of the public that the Tender- cum Auction Sale of Timber etc . mentioned 
in the schedule will be conducted at 10 a . m . subject to the sale conditions published in Kerala Gazette No . 50 dated 
20 - 12 - 2011 and subject to the sale conditions published by the Chief Conservator of Forests ( P ), Thiruvananthapuram 
vide Pro . (5 ) 4668 / 11 dated 7 - 12 - 2011 . Further details can be had from the Depot Officer and from this Office during 
Office hours . 
EMD : 

Teak - 20 , 000 . 

Others - 10 , 000. 
Cost of tender form - 200 + VAT. 


27th MARCH 2012 ] 


FOREST DEPARTMENT 


229 


SCHEDULE 


Depot 


Rose Wood 


Auction 
Date 


Teak Timber 

( M ) 


Teak Exp . 

( M ) 


Teak Poles 
- ( Nos.) 


Fire 
- wood 


Misc. Timbers 

( M ) 


3 -4 -2012 


Nedumgayam 
(Malappuram ) 


BII - 10 
BIII-15 
BIV- 25 
BS -25 
CII - 10 
CIII- 20 
CIV - 20 


12- 4- 2012 


Walayar 
(Palakkad) 


BI- 5 
BII- 50 
CI -12 
CII -5 


C -2 


25 - 4 -2012 


Aruvakkode 
(Malappuram ) 


BII- 20 
BIII- 30 
BIV - 15 
CII - 5 
CIII -10 
CIV - 15 
BS - 5 


DL BII- 0 . 733 
DL BIII - 1.079 
DL BS- 0 . 020 
DL CI - 1 . 024 
DL CII- 1 .839 
| DL CIII- 0 . 439 
DL CIV - 0 . 090 
DL DII - 0 . 633 
Sawn size 0 . 245 
Thondy- 0 .153 


- 


25 


പാലക്കാട് തടി വിൽപ്പന വിഭാഗത്തിന്റെ കീഴിലുള്ള ഡിപ്പോകളിൽ അട്ടിവെച്ചിട്ടുള്ള തടിയിനങ്ങൾ താഴെ പട്ടികയിൽ പറയുന്ന 
തീയതികളിൽ രാവിലെ 10 മണിക്ക് കേരള സർക്കാർ ഗസറ്റ് നമ്പർ 50 , തീയതി 20 - 12 - 2011, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( സംരക്ഷണം), തിരുവനന്തപുരം പാ . ( 5 ) 4668 / 11 തീയതി 7- 12 - 2011 നമ്പരായുള്ളഉത്തരവിന് വിധേയമായി ദർഘാസ്/ ലേല 
വ്യവസ്ഥകൾ പ്രകാരം വിൽക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ഡിപ്പോ ഓഫീസിലോ ബന്ധപ്പെടേതാണ്. 

ദർഘാസ് ഫോറത്തിന്റെ വില - 200 + വാറ്റ്. 
നിരതദ്രവ്യം: 

തേക്ക് - 20, 000. 
മറ്റിനം 10 ,000 . 


പട്ടിക 


പലജാതി 


ഡിപ്പോയുടെ 
പേര്തീയതി 


ലേല 
( എം ) 
( എം ) 


തേക്കുതടി 
കയറ്റുമതി 


തേക്ക് തെക്ക് കഴ 
(എണ്ണം) 


റോസ് 
( എം . ടി.) 


വിറക് 
( എം ) 


വുഡ് 


- (1 ) 


- (2 ) 


3 - 4 - 2012 


നെടുങ്കയം 
( മലപ്പുറം) 


50 


ബി II - 10 
ബി III - 15 
ബി IV- 25 
ബി . എസ്.-25 
സി II - 10 
സി III - 20 
സി IV-20 


12 - 4 - 2012 


വാളയാർ 
( പാലക്കാട്) 


ബി I- 5 
ബി II - 50 
സി I - 12 
സി II - 5 


സി - 2 


230 


KERALA GAZETTE 


[PART III 


(1 ) 


(2 ) 


(3 ) 


(6 ) 


(7 ) 


25 -4 - 2012 


BOOZOLGODOŠ 
(D217200 ) 


m II-20 
MI III-30 
m IV - 15 
ml II- 5 
MI III- 10 
MI IV - 15 
m . 2900 .- 5 


1. 29 .08. m1 II -0 .733 
W1.19908 .m1 III- 1. 079 

1.1908.01. 29m .- 0 .020 
W1.29 08.mi 1- 1 .024 
ww1.1908.MUI II- 1. 839 
W1. 29 08.MI III -0 .439 
w1. ngo .Ml IV - 0 .090 
w1. 2908 . II - 0 .633 
GMOO OONM -0 .245 
60901 0 . 153 


Divisional Forest Office , 
Palakkad . 


(Sd.) 

Divisional Forest Officer 
( For and on behalf of the Governor of Kerala ). 


NILAMBUR NORTH DIVISION 


Cost of tender form — 550 + VAT for Sl. Nos. 1 and 
3 850 + VAT for Sl. No . 2 , 800 + VAT for Sl . No.4 , 
900 + VAT for Sl. No. 5 and 1,050 + VAT for Sl. No. 6 . 


TENDER NOTICE 


No . D -420 /2012 . 


6th March 2012. 


Sealed competitive tenders superscribing the name of 
the works are invited by the undersigned for and on behalf of 
the Governor of Kerala from the Contractors registered with 
PWD for the follwing works . 
SI. Name of Work and 

EMD 
No. 

Estimate Amount 


The above said estimate amounts are 
approximate . The exact amount will be mentioned in 
the tender form . The period of completion of the above 
works will be 3 months from the date of agreement. The 
works will be limited according to the availability of 
funds. 


Estimate for the cost of construction of 
Check Dam at Ambumala in Akampadam 
Forest Station under Edavanna Range 
during 2011- 12 — 2,77,000 


6 ,950 


2 


Do. Check Dam at Olikkathod in Akampadam 
Forest Station under Edavanna Range 
during 2011 - 12 — 4 , 15 ,000 

10 ,400 


The tender forms will be issued up to 1 p .m . on 
28 -3 -2012 from the Divisional Forest Office, Nilambur 
North and will be accepted up to 2 p .m . on the same 
day. The tenders will be opened by the undersigned or 
his deputee on the same day at 3 p .m . in the presence 
of those tenderers present at that time at the office of the 
undersigned . If the due date happens to be a holiday due 
to any reason the tender will be held on the next working 
day. If the tender cannot be carried out due to other 
reasons or any item not taken up by anybody the same 
will be again tendered on 11 -4 - 2012 , or if again not taken 
up then on 18 -4 -2012 . The place and the time will be 
the same as mentioned above. 


3 


Do . Check Damat Punnapathiin Akampadam 
Forest Station under Edavanna Range 
during 2011- 12 — 2 ,77,000 


6 , 950 


4 


Do. Check Dam at Edivettipara in Akampadam 
Forest Station under Edavanna Range 
during 2011 - 12 — 3, 86 ,000 

9,700 


The EMD will be accepted as Demand Draft 
only taken from the Nationalised Banks in the name of 
Divisional Forest Officer, Nilambur North . Separate 
tenders should be submitted for each work . 


5 


Do. Check Dam at Kurinjithod in Edacode 
Forest Station under Edavanna Range 
during 2011- 12 — * 4 ,30,000 


10 ,800 


6 


Do . Check Dam at Ovuparathod in 
Vaniyamouzha Forest Station under Nilambur 
Range during 2011- 12 — 5,05,000 


Tender forms can be obtained from the office of the 
undersigned on application in writing and on payment 
of value and VAT (not refundable ). The tender forms 
are not transferable. A preliminary agreement in 


12 , 700 


27th 


MARCH 2012 ] 


FOREST DEPARTMENT 


231 


25 


stamp paper worth 100 should be enclosed with the 

- 5, 05,000 

12 ,700 
tender form . The tenders which does not satisfied 

ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും 3 - ന 
with the above conditions will be rejected . All the 

ം 550 + വാറ്റ്, ക്രമനമ്പർ 2- ന് 850 + വാറ്റ്, ക്രമനമ്പർ 
conditions prevailing in the Kerala Forest Department 

- 4 - ന് 800 + വാറ്റ്, ക്രമനമ്പർ 5 - ന് 900 + വാറ്റ്, ക്രമനമ്പർ 
and Kerala Public Works Department for the tenders are 

6 - ന് " 1,050 + വാറ്റ്. 
applicable to this tender also . The undersigned reserves 
the right to reject the tenders without attributing any 

മേൽപറഞ്ഞ അടങ്കൽ തുകകൾ ഏകദേശം 
reason . Conditions with the tender form will also be മാത്രമാണ്. ടി പ്രവൃത്തികൾ എഗ്രിമെന്റ് തീയതി മുതൽ 
binding to this tender. Further details can be had from 

3 മാസത്തിനകം പൂർത്തീകരിക്കേതാണ്. ദർഘാസ് 
the office of the undersigned ( Phone : 04931 220232 ) or - ഫോറങ്ങൾ 28- 3 - 2012 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ ന 
Range Office , Nilambur (04931 220005 ) Edavanna (04931 ിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ ന 
221959) and Vazhikkadavu ( 04931 275322 ). 

ിന്നും വിതരണം ചെയ്യുന്നതും അന്നേദിവസം ഉച്ചയ്ക്ക് ക് 

2 മണിവരെ സ്വീകരിക്കുന്നതും ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് 
കേരള ഗവർണ്ണർക്കു വേി നിലമ്പൂർ നോർത്ത് താഴെ ഒപ്പു വച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ വച്ച് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ താഴെ പട്ടികയിൽ പ അ പ്പോൾ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
റയുന്ന പ്രവൃത്തികൾക്ക് കേരള പൊതുമരാമത്ത് വകുപ്പിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അല്ലെങ്കിൽ അദ്ദേഹം 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത കരാറുകാരിൽ ന ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ദർഘാസുകൾ 
ിന്നും പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത 
(പത്യേകം മുദ്രവച്ച മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ദിവസം അവധിയാവുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി 
ക്ഷണിച്ചുകൊള്ളുന്നു . ഓരോ പ്രവൃത്തിക്കും പ്രത്യേകം പ ദിവസം ടെൻഡർ സംഘടിപ്പിക്കുന്നതാണ്. മറ്റേതെങ്കിലും 
ത്യേകം ദർഘാസുകൾ സമർപ്പിക്കേതാണ്. 

കാരണത്താൽ ടെൻഡർ നടക്കാതെ വരികയോ ഏതെങ്കിലും 

ജോലി ആരും ഏറ്റെടുക്കാതെ വരികയോ ചെയ്താൽ 
പട്ടിക 

ആയത് 11 - 4- 2012 - നും അന്നേദിവസവും നടക്കാതെ വന്നാൽ 

18 - 4- 2012 - നും നടത്തുന്നതാണ്. സമയം, സ്ഥലം എന്നിവ 
കമ പ്രവർത്തിയുടെ പേരും ഉദ്ദേശ 

ന 

മേൽപ്രകാരം തന്നെയായിരിക്കും. 
ിരതദ്രവ്യം 
- നമ്പർ അടങ്കൽ തുകയും 

നിരതദ്രവ്യം നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ പേരിൽ ദേശസാൽകൃത ബാങ്കുകളിൽ ന 

ിന്നും എടുക്കുന്ന ഡിമാന്റ് ഡാഫ്റ്റ് ആയി മാത്രം 
എടവണ്ണ റെയിഞ്ചിലെ അകമ്പാടം ഫോറസ്റ്റ് 

സ്വീകരിക്കുന്നതാണ്. 
സ്റ്റേഷൻ പരിധിയിൽ അമ്പുമല ഭാഗത്ത് 
ചെക്ക് ഡാം നിർമ്മാണം 2011 - 12 - 

ദർഘാസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ 
- 2 ,77,000 

നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് 
6 ,950 

ഓഫീസറുടെ കാര്യാലയത്തിലോ ( ഫോൺ: 
2 എടവണ്ണ റെയിഞ്ചിലെ അകമ്പാടം ഫോറസ്റ്റ് 

04931 220232 ) , നിലമ്പൂർ ( ഫോൺ: 04931 220005 ) , 
സ്റ്റേഷൻ പരിധിയിൽ ഒലിയ്ക്കൽഭാഗത്ത് 

എടവണ്ണ ( ഫോൺ: 04931 221959 ), വഴിക്കടവ് 
ചെക്ക് ഡാം നിർമ്മാണം 2011 - 12 - 

( ഫോൺ: 04931 275322) റെയിഞ്ച് ഓഫീസുകളിൽ പ്രവർത്തി 
- 4,15,000 

- 10 , 400 

സമയങ്ങളിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ദർഘാസ് 
- എടവണ്ണ റെയിഞ്ചിലെ അകമ്പാടം ഫോറസ്റ്റ് 

ഫോറങ്ങൾ ആയതിന്റെ വില രൊക്കം പ് 
സ്റ്റേഷൻ പരിധിയിൽ പുന്നപ്പതി ഭാഗത്ത് 

ണമായി ( തിരികെ നൽകുന്നതല്ല ) അടച്ച് രേഖാമൂലം 
ചെക്ക് ഡാം നിർമ്മാണം 2011 - 12 - 

അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 
- 2,77,000 

6 , 950 

യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യാൻ പ 

ാടില്ലാത്തതാണ്. ദർഘാസിനോടൊപ്പം 100- ന്റെ വിലയുള്ള 
4 എടവണ്ണ റെയിഞ്ചിലെ അകമ്പാടം ഫോറസ്റ്റ് 

കേരള സർക്കാർ മുദ്രപത്രത്തിൽ ഒപ്പുവച്ച ഒരു പ്രാഥമിക 
സ്റ്റേഷൻ പരിധിയിൽ ഇടിവെട്ടിപ്പാറ ഭാഗത്ത് 

ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യേതാണ്. മേൽ നിബന്ധന 
ചെക്ക് ഡാം നിർമ്മാണം 2011 - 12 - 

കൾ പ്രകാരമല്ലാതെ സമർപ്പിക്കുന്ന ദർഘാസുകൾ ന 
3,86,000 

9 ,700 

ിരസിക്കുന്നതാണ്. കേരള വനം, പൊതുമരാമത്ത് 
5 എടവണ്ണ റെയിഞ്ചിലെ എടക്കോട് ഫോറസ്റ്റ് 

വകുപ്പുകളുടെ ദർഘാസുകളെ സംബന്ധിച്ച് എല്ലാ 
സ്റ്റേഷൻ പരിധിയിൽ കുറിഞ്ഞിതോട്ഭാഗത്ത് 

വ്യവസ്ഥകളും മേൽ പ്രവൃത്തികൾക്കും ബാധകമാണ്. അപ് 
ചെക്ക് ഡാം നിർമ്മാണം 2011 - 12 - 

ർണ്ണവും നിശ്ചിത സമയത്ത് ലഭിക്കാത്തതുമായ ദർഘാസുകൾ 
- 4, 30, 000 

10 , 800 കാരണം ബോദ്ധ്യപ്പെടുത്താതെ നിരസിക്കു ന്നതിനുള്ള 

അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ് 
6 നിലമ്പൂർറെയിഞ്ചിലെ വാണിയംപുഴഫോറസ്റ്റ് 

തമായിരിക്കും. മറ്റ് നിബന്ധനകൾ ദർഘാസ് ഫോറത്തിനെ 
സ്റ്റേഷൻ പരിധിയിൽ ഓവു പാറത്തോട് 

ാപ്പം ലഭിക്കുന്നതാണ്. 
ഭാഗത്ത്ചെക്ക് ഡാം നിർമ്മാണം2011 - 12 


Divisional Forest Office , 
Nilambur North Division , 


( Sd .) 


232 


KERALA GAZETTE 


[ PART III 


KOZHIKODE DIVISION 


RE - TENDER CUM RE - AUCTION SALE NOTICE 


No . G1-2481/2011. 


27th February 2012. 


It is hereby notified that consequent to receipt of post officer, in respect of sale of KL - 01 B /5858 Ambassador Car , 
also consequent to non -receipt of upset price in respect of KL - 11 H /9638 Ambassador Car in tender cum auction sale on 
13 -9 -2011 and also due to condemnation of Department Vehicle KL - 11 B /8845 Maheendra Jeep which was used in 
Thamarassery Range, all the three vehicles and KL - 18 A /6532 Bajaj Motor Cycle which was confiscated under 61 A in 
OR -7 / 10 of Thamarassery Range will be sold in re - tender cum -re -auction sale, in as and where in condition by the 
Divisional Forest Officer, Kozhikode or an authorised Officer by him on 4 -4 - 2012 at 3 p . m . in the Office of Divisional 
Forest Officer , Kozhikode. The tender forms will be issued from the O /o the Divisional Forest Officer, Kozhikode from 
10 .30 a . m . to 1 p . m . on all working days from 25 - 3 -2012 till 1 p . m . on the tender cum auction date and filled up tenders 
should be submitted before 2 . 30 p . m . on the re -tender date . Subsequently , auction sale of each vehicle will be conducted 
at 3 p . m . on the same day in the presence of those who have submitted tenders. 


In case the notified date happens to be a public holiday, the re - tender cum re- auction sale will be conducted on the 
next working day at the notified place and time, as per the same conditions. All the terms and conditions in respect of 

ler cum auction prevailing in Forest Department will be applicable to this auction also . If the sale of the vehicles 
could not be conducted on the day, the re- tender cum re -auction sale of the vehicles will be conducted on 11-4 - 2012 at 
the same place and time as per the same conditions mentioned above . If the sale of all or any of the vehicle could not 
be conducted on the day also , it shall be again conducted on 18 - 4 -2012 and if the sale could not be conducted on this 
day also it shall be again conducted on 25 -4 -2012 . The place , time, conditions etc. shall remain the same for all the days. 
The sale of vehicles will be knocked down in the name of the persons offer highest amount, in the tender or in the auction 
(whichever is highest) on the day. 


Vehicle Details No. I 


Vehicle No. 
Type 
EMD 


KL -01 B /5858. 
Ambassador Car . 
· 2 ,000 . 
300 + VAT 


Cost of tender form 


Vehicle No. 


Type 
EMD 


Vehicle Details No. II 

KL- 11 H / 9638 . 
Ambassador Car. 
· 2 ,000 . 

300 + VAT 


Cost of tender form 


Vehicle No. 
Type 
EMD 
Cost of tender form 


Vehicle Details No. III 

KL - 11 B /8845 . 
Jeep . 

2 ,000 . 
300 + VAT 


Vehicle No. 
Type 
EMD 
Cost of tender form 


Vehicle Details No. IV 

KL - 18 A -6532 
Bajaj 100 CT Motor Cycle . 
* 2 ,000 . 
300 + VAT 


27th MARCH 2012 ] 


FOREST DEPARTMENT 


233 


SCHEDULE 


Vehicle 


Place where vehicle 

available 


Date of tender 

cum auction 


Subsequent tender cum 

auction dates 


Premises of Civil Station 
Kozhikode 


4 - 4 -2012 


11- 4 - 2012 


18 -4 -2012 


25 - 4 - 2012 


K1-01 B / 5858 
Ambassador Car 

KL - 11 H / 9638 
Ambassador Car 
KL -11 B / 8845 Jeep 


Thamarassery Range 
Office premises 


KL - 18 A /6532 Bajaj 
100 CT Motor Cycle 


Futher details can be had from the office of the Divisional Forest Officer , Kozhikode (Ph . No . 0495 -237445 ) 
during working hours on all working days. 


CONDITIONS 


6 . 


The vehicles will be auctioned in as and where in condition . Before participating in the tender/auction sale, 
intending tenderers /bidders should satisfy themselfs of the quality of each vehicle after personal inspection with 
prior permission of the officer concerned. Complaints , if any raised after the sale regarding the quality of the 
vehicle will not be entertained . 
The intending tenderers/bidders should produce either the Electoral Identity Card , Indian Passport, a Certificate 
from the concerned Village Officer showing the permanent address and also signature attested by him or any 
legally valid Identity Card for getting tender forms or remitting EMD . 
Intending tenderers/bidders should deposit the EMD by cash in the office of the undersigned for participation in 
tender/auction . Tenders received after the due time will not be accepted . 
Those who submit tenders could only be eligible to participate in the Tender/Auction . Separate tenders/ EMD s 
should be submitted remitted in the office of the undersigned for each vehicle for participation in Tender/Auction . 
Tenders will be opened and auctioned in front of those who present at the fixed time. 
Tenders for the higher amount will be submitted to the competent authority for confirmation and others will be 
rejected and EMD of the same will be returned . 
Successful tenderers /bidders have to remit 50 % of the sale value (including EMD ) on the tender/auction date if 
the sale value is more than EMD . 
The right for accepting or rejecting any tender/bid amount shall be vested with competent authority. 
The successful bidder/tenderer should remit the balance amount and taxes and remove the vehicle within 15 days 
from the date of receipt of intimation of the confirmation . 
If the vehicle is not removed within 15 days after remitting the balance amount, taxes etc. as above, another 
15 days will be allowed for remittance of balance amount and removal of vehicles after realization of 12 % of 
interest and ground rent of 20 for each vehicle . Further extension of time will not be allowed . If the vehicle 
is not removed even within this period the vehicle will be sold in re -auction cum re - tender and Government 
loss, if any shall be recovered from the defaulter. He shall not have any claim on profit if any on account of the 
re-tender cum re -auction . 
All the terms and conditions in respect of the tender cum auction prevailing in Forest Department will be 
applicable to this auction also . 
The RC book and connected documents of the vehicles should be obtained from the concerned departments at 
their own responsibility . 


7 . 


9 . 


10 . 


11. 


234 


KERALA GAZETTE 


[PART III 


| 12 . 


Post Offer 
Post offers received within 3 days of auction /tender date shall only be accepted , subject to the following 
conditions. 
(a ) Post offer is entertainable only if the post offer amount is above 10 % in the case of amount of tender /auction 

is more than 1 lakh and only if the post offer amount is more than 20 % where the bid /tender amount is 

less than ` 1 lakh . 
(b ) Post offer with Demand Draft drawn in favour of Divisional Forest Officer, Kozhikode for the full amount 

offered alone shall be entertained . 
(c ) A separate agreement to the above effect should be executed along with the post offer on that day of the 

submission of the post offer. 
(d ) Re- auction /re -tender will be conducted after retaining the full amount deposited as per the above conditions 

as security deposit. The sale shall be confirmed in the name of person who offers highest amount in the post 
offer, If the amount fetched in the re -auction /re -tender sale is less than amount in the post offer, the amount 
deposited as per Demand Draft by the post offer shall be adjusted towards the sale value . If the amount 
offered in the re - auction/ re -tender is more , the re - auction/ re-tender shall be confirmed in the name of such 

tenderer/bidder and the full amount deposited by the post offerer shall be returned . 
(e ) All conditions of tender/auction shall be applicable in the post offer also . 


കോഴിക്കോട് ഡിവിഷനിൽ ഉപയോഗത്തിലിരുന്നതും 13 - 9 - 2011 -ാം തീയതിയിലെ ദർഘാസ്/ ലേല വിൽപ്പനയ്ക്കെതിരെ പേ 
ാസ്റ്റ് ഓഫർ ലഭിച്ചതുമായ KL - 01 B / 5858 അമ്പാസിഡർ കാറും, അന്നേ ദിവസത്തെ ലേലത്തിൽ മതിപ്പു വില ലഭിക്കാതിരുന്ന 
തിനെ തുടർന്ന് ലേലം റദ്ദാക്കിയ KL - 11 H / 9638 അമ്പാസിഡർ കാറും ഇവയോടൊപ്പം ഈ ഡിവിഷനു കീഴിലെ താമരശ്ശേരി 
റെയിഞ്ചിൽ ഉപയോഗിച്ചിരുന്നതും കം ചെയ്തതുമായ KL - 11 B /8845 മഹീന്ദ്ര ജീപ്പും താമരശ്ശേരി റെയിഞ്ചിലെ ഒ .ആർ. 
7 /2010 നമ്പർ കേസിൽ കുകെട്ടിയ KL - 18 A6532 ബജാജ് മോട്ടോർ സൈക്കിളും അവയുടെ യഥാസ്ഥിതിയിൽ കോഴിക്കോട് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 4 - 4 - 2012 - ന് വൈകിട്ട് 3 മണിക്ക് 
ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസിൽ വച്ച് പുനർ ദർഘാസ്/ ലേല വ്യവ സ്ഥ യിൽ വിൽപ്പന 
നട ത്തു ന്ന താ ണ് . വാഹ ന ത്തിന് ദർഘാസ് ഫോറ ങ്ങൾ 25 - 3 - 2012 മുതൽ അന്നേ ദിവസം 
ഉച്ചയ്ക്ക് 1 മണിവരെ ഈ ഓഫീസിൽ നിന്ന് ലഭി ക്കു ന്നതും പൂരിപ്പിച്ച ഫോറ ങ്ങ ൾ 
4 - 4 - 2012 - ന് ഉച്ചയ്ക്ക് 2 .30 മണിവരെ തിരികെ സ്വീകരിക്കുന്നതുമാണ്. തുടർന്ന്അന്നേ ദിവസം 3 മണിക്ക് വാഹനങ്ങൾ 
ഓരോന്നായി ലേലം ചെയ്യുന്നതും ലേലത്തിനുശേഷം ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കു 
ന്നതുമായിരിക്കും. ലേലദിവസം പൊതു അവധി വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും ലേലം 
നടത്തുന്നതായിരിക്കും. ദർഘാസ്/ ലേലം സംബന്ധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിലവിലുള്ള പൊതുനിയമങ്ങളും മറ്റ് നിബ 
ന്ധനകളും ഈ ദർഘാസ്/ ലേലത്തിനും ബാധകമായിരിക്കും. പ്രസ്തുത ദിവസം ദർഘാസ്/ ലേലം നടക്കാതെ വരികയോ ഏതെ 
ങ്കിലും ദിവസം വാഹനം വിൽപ്പന നടത്താൻ കഴിയാതെ വരികയോ ചെയ്താൽ വിൽപ്പന ആവാത്ത വാഹനങ്ങൾ 11 - 4 - 2012 - ന 
ം അന്നും വിൽപ്പന ആവാത്ത വാഹനങ്ങൾ ഉങ്കിൽ അവ 18 - 4- 2012 - നും അന്നും വിൽപ്പന ആവാത്ത വാഹനങ്ങൾ ഉങ്കിൽ 
അവ 25- 4 - 2012 - നും നിശ്ചിത സ്ഥലത്തും സമയത്തും വച്ച് നടത്തുന്നതാണ്. പുനർ ലേലത്തിൽ പുനർ ദർഘാസുകളിൽ ഏറ്റവും 
കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന ആളുടെ പേരിൽ ലേലം ഉറപ്പിക്കുന്നതാണ്. 


വാഹനവിവരം (1) 


വാഹന നമ്പർ 


KL - 01 B - 5858 


അമ്പാസിഡർ കാർ 


മോഡൽ 
നിരതദ്രവ്യം 
ദർഘാസ് ഫോറത്തിന്റെ വില - 


- 2,000 


300 + വാറ്റ് 


വാഹനവിവരം ( 2) 


വാഹന നമ്പർ 


മോഡൽ 


KL - 11 H 9638 
അമ്പാസിഡർ കാർ 
- 2 ,000 
- 300 + വാറ്റ് 


നിരതദ്രവ്യം 
ദർഘാസ് ഫോറത്തിന്റെ വില - 


വാഹനവിവരം (3 ) 


വാഹന നമ്പർ 


|| 


KL - 11 B 8845 


| 


മോഡൽ 
നിരതദ്രവ്യം 
ദർഘാസ് ഫോറത്തിന്റെ വില - 


| 


ജീപ്പ് 
" 2,000 
300 + വാറ്റ് 


| 


27th 


MARCH 2012] 


FOREST DEPARTMENT 


235 


വാഹനവിവരം (4) 


വാഹന നമ്പർ 


മോഡൽ 
നിരതദ്രവ്യം 
ദർഘാസ് ഫോറത്തിന്റെ വില - 


KL - 18 A 6532 
ബജാജ് സി . ടി . 100 മോട്ടോർ സൈക്കിൾ 
- 2,000 
300 + വാറ്റ് 


പട്ടിക 


വാഹനം 


വാഹനം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം 


ലേലത്തീയതി 


പുനർ ലേലത്തീയതികൾ 


KL - 01 B 5858 
അമ്പാസിഡർ കാർ 


കോഴിക്കോട് സിവിൽ 
സ്റ്റേഷൻ പരിസരം 


- 4 


- 


4 


- 


KL - 11 H 9638 

അമ്പാസിഡർ കാർ 
11- 4 - 2012, 

ജീപ്പ് 


2 0 1 2 
- KL -11 B 8845താമരശ്ശേരി റെയിഞ്ച് 


25 - 4 - 2012 


18 - 4 - 2012, 
ഓഫീസ് പരിസരം 


KL - 18 A 6532 
ബജാജ് സി . ടി . 100 
മോട്ടോർ സൈക്കിൾ 


കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും 0495 - 2374450 എന്ന നമ്പരിൽ വിളിച്ചാൽ 
എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും അറിയാവുന്നതാണ്. 


ദർഘാസ് / ലേല നിബന്ധനകൾ 


1. 


പ്രസ്തുത വാഹനങ്ങൾ നൽ്പു നില്പ്പു സ്ഥിതിയിലാണ് വിൽപ്പന നടത്തുന്നത്. വാഹനങ്ങളുടെ ഗുണനിലവാരം 
ലേലത്തിനുമുമ്പ് പരിശോധിച്ച് ബോദ്ധ്യപ്പെടേതാണ്. വാഹനങ്ങൾ അധികൃതരുടെ അനുവാദത്തോടെ എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും പരിശോധിക്കാവുന്നതാണ്. ദർഘാസ്/ ലേലത്തിനു ശേഷം വാഹനത്തിന്റെ ഗുണനിലവാരത്തെ സംബ 

ന്ധിച്ച് യാതൊരുവിധ പരാതിയും സ്വീകരിക്കുന്നതല്ല. 
2. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കാൻ അവരെ തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ്, 

തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡ്, ഇന്ത്യൻ പാ സ്പോർട്ട് അല്ലെങ്കിൽ മറ്റു നിയമാനുസൃതമായ 

തിരിച്ചറിയൽ രേഖ എന്നിവയിൽ ഏതെങ്കിലുമൊന്ന് ഹാജരാക്കേതാണ്. 
| 3 . ലേലത്തിന് മുമ്പ് പൂരിപ്പിച്ച ദർഘാസ് ഫോറം സമർപ്പിക്കുന്നതോടൊപ്പം നിരതദ്രവ്യം കെട്ടി വയ്ക്കേതാണ്. നിശ്ചിത 

സമയത്തിനു ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ദർഘാസ് സമർപ്പിക്കുന്നവർക്ക് മാത്രമേ ലേലത്തിൽ പങ്കെടുക്കാൻ അർഹതയുള്ളു. ഓരോ വാഹനത്തിനും വെവ്വേറെ 
ദർഘാസുകൾ സമർപ്പിക്കേതും വെവ്വേറെ നിരതദ്രവ്യം ഈ ഓഫീസിൽ അടയ്ക്കേതുമാണ്. ദർഘാസുകൾ സ്വീകരിച്ച 
ശേഷം ദർഘാസുകാരിൽ സ്ഥലത്തുള്ളവരെമാത്രം ഉൾപ്പെടുത്തിഓരോ വാഹനത്തിനും ലേലം നടത്തുന്നതും അതിനു 
ശേഷം ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. 
കൂടുതൽ തുകയ്ക്കുള്ളദർഘാസുകൾ അംഗീകാരത്തിനായി മേലധികാരികൾക്ക് അയയ്ക്കുന്നതും മറ്റുള്ളവ നിരസിക്കു 
ന്നതും അത്തരം ദർഘാസുകാർ നൽകിയ നിരതദ്രവ്യം ലേലത്തിനുശേഷം തിരികെ നൽകുന്നതുമാണ്. 
ഉയർന്ന ദർഘാസ് സംഖ്യ നിര തദവ്യ സംഖ്യയേക്കാൾ കൂടുതലാണെങ്കിൽ ദർഘാസ്/ ലേലസംഖ്യയുടെ 50 % 
( നിരതദ്രവ്യം ഉൾപ്പെടെ) അപ്പോൾത്തന്നെ അടക്കേതാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനമുള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ 
നിക്ഷിപ്തമായിരിക്കും. 
ദർഘാസുകൾ അംഗീകരിച്ചതായി അറിയിപ്പ് കിട്ടി 15 ദിവസത്തിനകം ബാക്കി ലേല സംഖ്യയും നിയമപ്രകാരമുള്ള 
നികുതിയും അടച്ച് വാഹനം നീക്കം ചെയ്യേതാണ്. 
മേൽപ്പറഞ്ഞ 15 ദിവ സ ത്തി നകം ബാക്കി സംഖ്യയും നികുതിയും അടച്ച് വാഹനം നീക്കം ചെയ്യാത്ത പക്ഷം 
മറ്റൊരു 15 ദിവസം കൂടി ബാക്കി സംഖ്യക്ക് 12 % പലിശയും ദിവസത്തിൽ 20 രൂപ നിരക്കിൽ തറ വാടകയും 
വസൂലാക്കി സമയം അനുവദിക്കുന്നതായിരിക്കും. അതിനുശേഷം അവധി അനുവദിക്കുന്നതല്ല. അപ്രകാരം സമയപ 
രിധിക്കുള്ളിൽ നീക്കം ചെയ്യാത്ത വാഹനം വീഴ്ച വരുത്തിയ ദർഘാസുകാരുടെ/ ലേലക്കാരുടെ നഷ്ടോത്തരവാദിത്വ 
ത്തിൽ ഇതേ ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്ക് വിധേയമായി വീം ദർഘാസ്/ ലേലം നടത്തി വിൽക്കുന്നതായിരിക്കും. 


236 


KERALA GAZETTE 


[PART III 


10 . ദർഘാസ് സംബന്ധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിലവിലുള്ള പൊതുനിയമങ്ങളും മറ്റ് നിബന്ധനകളും ഈ ദർഘാസ്/ 

ലേലത്തിനും ബാധകമായിരിക്കും. ദർഘാസ്/ ലേലം സ്വീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ ഉള്ള പൂർണ്ണ അധികാരം 
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമായിരിക്കും. 
11. ടി വാഹനങ്ങളുടെ ആർ. സി . ബുക്കും അനുബന്ധരേഖകളും സ്വന്തം ഉത്തരവാദിത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും 

ലഭ്യമാക്കേതാണ്. 


12. പോസ്റ്റ് ഓഫറുകൾ (അനന്തര വാഗ്ദാനം) 
ദർഘാസ്/ ലേലത്തിനുശേഷം 3 ദിവസങ്ങൾക്കകം കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ ലഭിക്കുന്ന 
രേഖാമൂലമുള്ള ദർഘാസ്/ ലേലാനന്തര വാഗ്ദാനങ്ങൾ ( പോസ്റ്റ് ഓഫറുകൾ) താഴെപ്പറയുന്ന വ്യവസ്ഥകൾക്കു വിധേ 
യമായി സ്വീകരിക്കുന്നതാണ്: 
- ദർഘാസ്/ ലേലത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള തുക ഒരുലക്ഷത്തിൽ അധികമാണെങ്കിൽ അതിന്റെ 10 ശതമാ 
നത്തിലും ഒരുലക്ഷമോ അതിൽ താഴെയോആണെങ്കിൽ അതിന്റെ 20 ശതമാനത്തിലും കൂടുതലുള്ളതുമായ 

വാഗ്ദാനങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
( ബി ) പോസ്റ്റ് ഓഫർ പ്രകാരം വാഗ്ദാനം ചെയ്യപ്പെടുന്ന മുഴുവൻ തുകയും ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയി കോഴിക്കോട് 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ മാറത്തക്കവിധം ഹാജരാക്കുന്ന ഓഫറുകൾ മാത്രമേ പരിഗണിക്കു 

കയുള്ളു. 
( സി ) ഇതിലേക്കായി പോസ്റ്റ് ഓഫർ സമർപ്പിക്കുന്ന ദിവസം പ്രത്യേക ഉടമ്പടി വയ്ക്കേതുമാണ്. 
( ഡി ) മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾക്ക് അനുസൃതമായി പോസ്റ്റ് ഓഫർ സമർപ്പിക്കുന്ന വ്യക്തിയുടെ അടച്ച തുക മുഴുവൻ 

സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സൂക്ഷിച്ചുകൊണ്ട് പൊതു ദർഘാസും ലേലവും വീം നടത്തുന്നതാണ്. പ്രസ്തുത 
ദർഘാസ്/ ലേലത്തിൽ ലഭിക്കുന്ന ഏറ്റവും കൂടിയ തുക പോസ്റ്റ് ഓഫർ തുകയേക്കാൾ കുറവാണെങ്കിൽ പോസ്റ്റ് 
ഓഫറിൽ വാഗ്ദാനം നൽകപ്പെട്ടിട്ടുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് പ്രകാരം അടച്ച മുഴുവൻ തുകയും ദർഘാസ്/ ലേല 
വിലയിലേക്ക് വകയിരുത്തുന്നതാണ്. എന്നാൽ ദർഘാസ്/ ലേലത്തിൽ കിട്ടുന്ന തുകയാണ് കൂടുതൽ എങ്കിൽ അപ 
കാരം ഉയർന്ന വില വാഗ്ദാനം ചെയ്യുന്ന ലേലക്കാരന്റെ പേരിൽ ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തുന്നതും പോസ്റ്റ് 

ഓഫർ സമർപ്പിച്ചിട്ടുള്ള ആൾ അടച്ചിട്ടുള്ള മൊത്തം തുകയും മടക്കി കൊടുക്കുന്നതുമാണ്. 
( ഇ ) സാധാരണ ദർഘാസ്/ ലേലക്കാർ പാലിക്കേ മറ്റെല്ലാ നിബന്ധനകളും പോസ്റ്റ് ഓഫറിൽ പാലിക്കേതാണ്. 


Divisional Forest Office , 
Kozhikode . 


(Sd.) 
Divisional Forest Officer 
(For and on behalf of the Governor of Kerala ). 


